Kerala Gazette No. 32 dated 11th August 2020 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


ERNAKULAM DISTRICT 


FORM " A 


( See Rule 41. 

NOTIFICATION 
No. A8-830/ 2019 . 

7th February 2020 . 

. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1959 read with rule ( 4) of Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District --Ernakulam .. 


Taluk - Kunnathunad .. 


Village_Perumbavoor.. 


SI . 
No. 


Sv. 
No. 


Sub 
Division 

No. 


Re- Sy. 
Block 


Re - Sy. 
No. 


Name of 
Re - Sy. Panchayath Local Body Name Classification Fair Value 
Sub Div . Municipality / Panchayath / and by use 
No. Corporation Municipality / No. of 

( 3 ) 
Corporation Ward 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


(4) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


Municipality Perumbavoor 


1,70,000 


.. 


1 


2 
3 


37 
37 
37 


1 
7 
69 


2 
4 
2 


Residential Plot 

with PWD 
road access 


4 


37 


70 


3 


Revenue Divisional Office, 
Moovattupuzha.. 


( Sd. ) 
Revenue Divisional Officer. 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ: എം . റ്റി . അനിൽകുമാർ 


( 1 ) 


നമ്പർ എ8-1942020 . 


2020 ഫെബ്രുവരി 7 . 


വിഷയം: ന്യായവില പുനർനിർണ്ണയം - ശ്രീമതി ഏലിയാമ്മ പോത്തൻ ഇലവനാൽ, പൂതൃക്ക സമർപ്പിച്ച അപേക്ഷ 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന. (1) ശ്രീമതി ഏലിയാമ്മ പോത്തന്റെ 19-2-2019 - ലെ അപേക്ഷ . 

( 2 ) ഐക്കരനാട് വില്ലേജ് ഓഫീസറുടെ 24-3-2019 - ലെ 105 ; 19 -ാം നമ്പർ റിപ്പോർട്ട്. 

( 3 ) കുന്നത്തുനാട് തഹീശൽദാരുടെ 22-11-2019 - ലെ എ6-3945 / 2019 -ാം നമ്പർ റിപ്പോർട്ട്. 
കുന്നത്തു നാട് താലൂക്ക്, ഐക്കരനാട് സൗത്ത് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 49 , റീസർവ്വ 385 17- ൽപ്പെട്ട 16.05 ആർ 
വസ്തുവിന്റെ ന്യായവില പുനഃനിർണ്ണയിക്കുന്നതിനുവേണ്ടിയാണ് സൂചന ( 1 ) പ്രകാരം ശ്രീമതി ഏലിയാമ്മ പോത്തൻ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളത് . 


Gaz . No. 32 / 2020 / DTP/ CLR ( Fair Value - Supplement ). 


281 


2 


അപേക്ഷാ വസ്ത അപേക്ഷകയുടെ കൈവശത്തിലും കരം തീരുവയിലുമുള്ളതും ബി.ടി.ആർ. പ്രകാരം നിലം ആയി 
രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപേക്ഷാ വസ്തുവിന് ന്യായവില രജിസ്റ്റർ പ്രകാരം " റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പ്രൈവറ്റ് റോഡ് 
ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 1,25,000 -ം "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്തൗട്ട് റോഡ് ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് 
t 75,000- ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 

അപേക്ഷാ വസ്തുവിലേക്ക് പാടവരമ്പ് മാത്രമാണ് വഴി സൗകര്യമായുള്ളതെന്നും, അപേക്ഷാ വസ്തുവിലും സമീപ 
വസ്തുവിലും നെൽകൃഷി ചെയ്തു വരുന്നതാണെന്നും, സമീപ വസ്തുക്കളായ റീസർവെ 385/5 , 8 , 14 , 12 , 13 , 11 എന്നിവയും 
നിലമായാണ് കാണപ്പെടുന്നതെന്നും അപേക്ഷാ വസ്തു " വെറ്റ് ലാൻഡ് ( നിലം ) കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 7,500 
ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട്. 

ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലി 

( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് ചട്ടം 3 എന്നിവ പകാരം 
ന്യായവില നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ, അപേക്ഷാ വസ്തുവായ , ഐക്കരനാട് സൗത്ത് വില്ലേജ്, ബ്ലോക്ക് 49 , റീസർവ്വ 38517 - ൽപ്പെട്ട 
വസ്തുവിന് ആർ ഒന്നിന് ? 7,500 ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


FORM " A 


[[ See Rule 4 ] 

NOTIFICATION 
No. A8-1942020 . 

7th February 2020 . 

. 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1959 read with sub - rule ( 4 ) of Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District - Ernakulam . 
Village — Aikkaranad ( South ). 


Taluk — Kunnathunad .. 

Desom - Poothrikka . 


Sl . 
No. 


Sy. 
No. 


Sub 
Division 

No. 


Re - Sy. 
Block 


Re - Sy. 
No. 


Name of 
Re - Sy. Panchayath Local Body Name Classification Fair Value 
Sub Div. Municipality / Panchayath / and by use per 

Are 
No. Corporation Municipality / No. of 

( 8 ) 
Corporation Ward 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


(6 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


49 


385 


7 


Panchayat 


Poothrikka 


Palackamattam Wet Land 


7.500 


(2 ) 


നമ്പർ എ8-6866 / 2019 . 


2020 ഫെബ്രുവരി 28 . 


വിഷയം: -ന്യായവില പുനർനിർണ്ണയം -ശ്രീ. ശ്രീകാന്ത് ശ്രീധരൻ, മണവാളത്ത്, മൂടിക്കൽ, മാറമ്പള്ളി സമർപ്പിച്ച അപേക്ഷ 

ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന:- (1) കുന്നത്തുനാട് തഹശീൽദാരുടെ 18-11-2019 - ലെ എ6-13078 / 2019 -ാം നമ്പർ റിപ്പോർട്ട്. 

( 2 ) അറയ്ക്കപ്പടി വില്ലേജ് ഓഫീസറുടെ 25-10-2019 - ലെ 104 / 2019 -ാം നമ്പർ റിപ്പോർട്ട്. 

(3 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54074118 -ാം നമ്പർ പരിപ്രതം. 
കുന്ന ആ നാട് താലൂക്ക്, അറ യ്ക്ക പ്പടി വില്ലേജ്, ബ്ലോക്ക് നമ്പർ 28 , റീസർവ്വ 119 | 1-1-2 - ൽപ്പെട്ട 03. 44 ആർ 
വസ്തുവിന്റെ ന്യായവില പുനർനിർണ്ണയിക്കുന്നതിന് ശ്രീ . ശ്രീകാന്ത് ശ്രീധരൻ, മണവാളത്ത്, മൂടിക്കൽ, മാറമ്പള്ളി അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. 

അപേക്ഷാ വസ്ത ന്യായവില രജിസ്റ്ററിൽ “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് എൻ . എച്ച് . പി.ഡബ്ലു.ഡി. റോഡ് ആക്സസ്” 
കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും, ആർ . ഒന്നിന് ? 1,25,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ടി വില പുനർനിർണ്ണയിച്ച് കുറവു 
ചെയ്യുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 


282 


3 


റീ സർവ്വ 104 / 11 - ൽ ഉൾപ്പെട്ട വസ്തുവിനെ "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് കാറ്റഗറിയിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 37,500 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 

അപേക്ഷാ വസ്ത , ബി.ടി. ആർ . , തണ്ടപ്പേർ എന്നിവയിൽ നിലമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും, പഞ്ചായത്ത് റോഡിൽ 
നിന്നും ഏകദേശം 200 മീറ്റർ മാറി മണ്ണ് റോഡ് സാമീപ്യം മാത്രമുള്ളതാണെന്നും അപേക്ഷാ വസ്തുവും സമാനവസ്ത്രവും തമ്മിൽ 
200 മീറ്റർ അകലമുള്ളതാണെന്നും സൂചന ( 2 ) പ്രകാരം വില്ലേജ് ഓഫീസർ അറയ്ക്കപ്പടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാ വസ്തുവിന് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് സമാന 
വസ്തുവിന്റെ വിലയായ X 37,500 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന ( 1 ) പ്രകാരം തഹശീൽദാർ , കുന്നത്തുനാട് 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാവസ്തു സംബന്ധിച്ച ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ന്യായവില വിജ്ഞാപനം നടത്തിയ 
സമയത്ത് ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകാണ് വർദ്ധിച്ച ന്യായവിലയ്ക്ക് കാരണമായിട്ടുള്ളതെന്ന് കാണുന്നു . 

ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ചട്ടം 3 എന്നിവ 

ന്യായ 
വില നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ, സൂചന ( 3 )-ലെ പരിപ്ര പ്രകാരം 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേ 
ഷനിൽ വന്ന പിശകുകളും, അതു മൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് , അപേക്ഷാവസ്തുവായ കുന്നത്തുനാട് 
താലൂക്ക്, അറയ്ക്കപ്പടി വില്ലേജ്, ബ്ലോക്ക് 28 , റീസർവെ 1191-1-2 - ൽപ്പെട്ട വസ്തുവിന് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് 
റോഡ് ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 37,500 ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


പകാരം 


FORM " A 


[ See Rule 4 ] 


NOTIFICATION 


No. A8-6866 /2019 . 


28th February 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1959 read with rule ( 4 ) of Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District — Ernakulam . 

. 
Village_Arackappady.. 


Taluk — Kunnathunad . 

. 
Desom — Vengola. 


SI . Sy Sub 
No. No. Division 

No. 


Re - Sy. 
Block 


Re - Sy. 
No. 


Name of 
Re - Sy. Panchayath / Local Body 
Sub Div. Municipality / Panchayath / 
No. Corporation Municipality / 

Corporation 


Name Classification Fair Value 
and by use 
No. of 

( 3 ) 
Ward 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


(5) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


28 


119 


1-1-2 


Panchayat 


Vengola 


Vengola XVI 


37,500 


Residential 
plot with Private 

road access 


Revenue Divisional Office , 
Moovattupuzha . 


( Sd . ) 
Revenue Divisional Officer. 


283 


4 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടികമം 


( ഹാജർ: സാബു കെ . ഐസക് 


( 1 ) 


നമ്പർ എ8-2066 2020 . 


2020 മാർച്ച് 20 . 


വിഷയം:-ന്യായവില പുനർനിർണ്ണയം ശീ . കൃഷ്ണൻകുട്ടി, പഴമലപ്പറമ്പിൽ , നാഗഞ്ചേരി സമർപ്പിച്ച അപേക്ഷ ന്യായവില 

പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന (1) ശ്രീ . കൃഷ്ണൻകുട്ടി, പഴമലപ്പറമ്പിൽ , നാഗഞ്ചേരി സമർപ്പിച്ച് 20-1-2020 - ലെ അപേക്ഷ . 

(2 ) തൃക്കാരിയൂർ വില്ലേജ് ഓഫീസറുടെ 27-2-2020 - ലെ 64 /2020 -ാം നമ്പർ റിപ്പോർട്ട്. 
(3 ) കോതമംഗലം തഹശീൽദാരുടെ 9-3-2020 - ലെ എഫ്5-2305 / 20 നമ്പർ റിപ്പോർട്ട്. 

( 4 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ, ആർ.എ3-4674118 -ാം നമ്പർ പരിപ്രതം. 
കോതമംഗലം താലൂക്ക്, തൃക്കാരിയൂർ വില്ലേജ്, സർവെ 126 / 1 / 12 / 9-2 , 126/1/11/8 എന്നീ നമ്പരുകൾ ഒന്നായിക്കിടക്കുന്ന 36.44 
ആർ വസ്തുക്കളുടെ ന്യായ വില പുനർനിർണ്ണയിക്കുന്നതിനാണ് സൂചന ( 2 ) പ്രകാരം ശീ . കൃഷ്ണൻകുട്ടി അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളത്. 


ടി വസ്തുക്കൾ ബി.ടി.ആർ. പ്രകാരം പുരയിടമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി 
എന്ന് രേഖപ്പെടുത്തി ആർ ഒന്നിന് ഒരു രൂപ വില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 

അപേക്ഷാ വസ്തുവിന് എൽ . എ . 28 /69 -ാം നമ്പരായി അപേക്ഷകന്റെ പിതാവിന് പട്ടയം ലഭിച്ചിട്ടുള്ളതാണ്. 


അപേക്ഷാ വസ്തുവിന് ചേർന്നുള്ള പഞ്ചായത്ത് റോഡിന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്നതും സമാനസ്വഭാവമുള്ളതുമായ 
സർവ്വ 126/1/21/18 നമ്പരിൽപ്പെട്ട വസ്ത സമാനവസ്തുവായി പരിഗണിച്ചിട്ടുള്ളതും ടി വസ്തുവിന് ആർ ഒന്നിന് ? 27,000 
( "റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് കാറ്റഗറിയിൽ ; ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 

സമാന വസ്തുവായ സർവ്വ 126 / 1 /21/ 18 - ന്റെ വിലയായ റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് 
കാറ്റഗറിയിൽ നിശ്ചയിച്ചിട്ടുള്ള ആർ ഒന്നിന് ? 27,000 അപേക്ഷാ വസ്തുവിനും നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന ( 3 ) പ്രകാരം 
കോതമംഗലം തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 

ന്യായവില നിർണ്ണയത്തിലെ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ള പിശകാണ് ന്യായവില രജിസ്റ്ററിൽ അപേക്ഷാ വസ്തുവിന് 
സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്താൻ കാരണമായിട്ടുള്ളത്. 

ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 ( എ ) പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് ചട്ടം ( 3 ) എന്നിവ പ്രകാരം 
ന്യായവില നിർണ്ണയിച്ച് ചട്ടം ( 4 ) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ അപേക്ഷ വസ്തുവായ തൃക്കാരിയൂർ വില്ലേജ്, സർവെ 126/1/12/9/2 , 126/1/11/8 നമ്പർ വസ്തുക്കൾക്ക് 
" റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 27,000 ( ഇരുപത്തിയേഴായിരം രൂപ 
മാത്രം ) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


FORM " A 


[ See Rule 4] 


NOTIFICATION 


No. A8-2066/ 2020 . 


20th March 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1959 read with rule ( 4) of Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995 ; 

Now , Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


284 


5 


SCHEDULE 


District — Ernakulam . 


Taluk - Kothamangalam .. 


Village — Thrikkariyoor.. 


SI. Sy Sub 
No. No. Division 

No. 


Re - Sy . 
Block 


Re - Sy. 
No. 


Name of 
Re - S ;. Panchayath / Local Body 
Sub Div . Municipality / Panchayath / 
No. Corporation Municipality / 

Corporation 


Name Classification Fair Value 
and by use 
No. of 

₹ 
Ward 


per Are 


( 2 ) 


( 3 ) 


( 4 ) 


(5) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


126 1/12/9/2 
126 1/11/8 


Panchayat 


Kottappady Naganchery 


27,000 


2 


Residential plot 
with Panchayat 

road access 


27,000 


( 2 ) 


നമ്പർ എ8-2660 / 2020 . 


2020 ജൂൺ 2 . 


വിഷയം: ന്യായവില പുനർനിർണ്ണയം- ശ്രീ . കപിൽ ചെറുപറമ്പിൽ സമർപ്പിച്ച അപേക്ഷ ന്യായവില പുനർ നിർണ്ണയിച്ച് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: (1) ശ്രീ. കപിൽ , സി . സി . , ചെറുപറമ്പിൽ സമർപ്പിച്ച അപേക്ഷ . 

( 2 ) പെരുമ്പാവൂർ വില്ലേജ് ഓഫീസറുടെ 161 /2020 -ാം നമ്പർ റിപ്പോർട്ട്. 
(3 ) കുന്നത്തുനാട് തഹസീൽദാരുടെ 15-5-2020 - ലെ എ6-4483 / 20 നമ്പർ റിപ്പോർട്ട്. 

(4) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 18 -ാം നമ്പർ പരിപ്രതം. 
കുന്നത്തുനാട് താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് 134 - ൽ റീസർവ്വ 33 - ൽ ഉൾപ്പെട്ടുവരുന്ന 02.14.95 ഹെക്ടർ 
വസ്തുവിൽ കൈമാറ്റശേഷം ബാക്കി നിൽക്കുന്ന 01,83,10 ഹെക്ടർ പുരയിട വസ്തുവിന്റെ ന്യായവില പുനർനിർണ്ണയിച്ച് 
ല ഭി ക്കു ന്ന തിന് പെരുമ്പാവൂർ വില്ലേ ജ് , ചെറു പ റ മ്പിൽ ശീ . കപിൽ , സി . സി . 

എന്ന യാ ൾ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. 


അപ ക്ഷ 


അപേക്ഷയിന്മേൽ കുന്നത്തുനാട് തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തിയതിൽ പ്രസ്തുത വസ്ത ഒന്നായി കിടന്നിരുന്ന 
സമയത്ത് മുനിസിപ്പൽ റോഡ് ആക്സസ് ഉണ്ടായിരുന്നതും, വസ്തു കൈമാറ്റശേഷം ബാക്കി നിൽക്കുന്ന വസ്തുവിലേക്ക് 
മുനിസിപ്പൽ റോഡ് സൗകര്യം ഇല്ലാത്തതുമാണെന്ന് സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ന്യായ വില രജിസ്റ്ററിൽ ടി വസ്തു വിന് റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് മുനി സിപ്പൽ റോഡ് ആക്സസ് 
എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ ഒന്നിന് ? 2,00,000 ന്യായ വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ അപേക്ഷ 
വസ്തുവിലേക്ക് മുനിസിപ്പൽ റോഡ് സൗകര്യം ഇല്ലാത്തതും, അപേക്ഷാ വസ്ത സമീപ വസ്തുക്കളേക്കാൾ പ്രാധാന്യം 
കുറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുമാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

സമാനവസ്തുവായി പരിഗണിച്ചിട്ടുള്ള റീസർവെ 44 - ൽപ്പെട്ട വസ്തുവിന് ആർ ഒന്നിന് " റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പ്രൈവറ്റ് റോഡ് ആക്സസ് കാറ്റഗറിയിൽ ? 1,70,000 വില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 

സമാനവസ്തുവായി കാണിച്ചിട്ടുള്ള വസ്തുവിന് മുനിസിപ്പൽ റോഡിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളതും അപേക്ഷാ വസ്ത 
വിനേക്കാൾ വിസ്തീർണ്ണം കുറഞ്ഞതുമാണ് എന്ന് കാണുന്നു . അപേക്ഷാ വസ്തുവിന് " റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് 
റോഡ് ആക്സസ് കാറ്റഗറിയിൽ ആർ ഒന്നിന് ? 1,70,000 ന്യായവില പുനർനിർണ്ണയിക്കാവുന്നതാണെന്ന് സൂചന ( 3 ) പ്രകാരം 
കുന്നത്തുനാട് തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 

ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിന്റെ 
കീഴിലുള്ള 1995 -ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 

ഈ സാഹചര്യത്തിൽ അപേക്ഷ വസ്തുവായ പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് 134 - ൽ റീസർവെ 33 / 2 - ൽ ഉൾപ്പെട്ടുവരുന്ന 
1,83.10 ഹെക്ടർ വസ്തുക്കൾക്ക് " റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് കാറ്റഗറിയിൽപ്പെടുത്തി 
ആർ ഒന്നിന് 1,70,000 ( ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രം ) ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


Gaz . No. 32 / 2020 / DTP / CLR ( Fair Value - Supplement). 


285 


6 


FORM A 


See Rule 41 

NOTIFICATION 
No. A8-2660 /2020 . 

2nd June 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with rule ( 4 ) of Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District - Ernakulam . 


District - Ernakulam . 
Village - Perumbavoor. 


Taluk -Kunnathunad . 
Desom — Perumbavoor. 


Sl . Sy. 
No. No. 


Sub 
Division 

No. 


Re - Sy. 
Block 


Re - Sy. 
No. 


Name of 
Re - Sy. Panchayath / Local Body 
Sub Div. Municipality / Panchayath / 
No. Corporation Municipality / 

Corporation 


Name Classification Fair Value 
and by use 
No. of 

₹ 
Ward 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


134 


33 


2 


Municipality Perumbavoor 


1,70,000 


Residential 
plot with Private 

road access 


Revenue Divisional Office, 
Moovattupuzha . 


( Sd . ) 
Revenue Divisional Officer. 


286 


